Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4958 


( 10 ) 


ALAPPUZHA DISTRICT 


നമ്പർ സി2-4461 / 2021 . 


2021 മേയ് 4 , 


Ambalapuzha Taluk 


അവ കാശ 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ വെള്ളക്കുളങ്ങര 
മുറിയിൽ തയ്യിൽ രാജ് ഭവൻ വീട്ടിൽ മത്തായി രാജൻ 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ വില്ലേ ജാ ഫീ സർ അന്വേ ഷണവും 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ 
മകൻ അജി രാജൻ 13-2-2021 - ൽ മരണപ്പെട്ടിട്ടുള്ള തായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശി ചുവടെ 
ചേർത്തിട്ടുള്ള യാളാണെന്നും ഏറത്ത് വില്ലേ ജാ ഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


പരസ്യം 
നമ്പർ എ4-7479 2021 . 

2021 ജൂൺ 25 . 
അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
അഴിയകത്ത് വീട്ടിൽ എ . കെ . സദാനന്ദൻ എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ സന്തോഷ് കുമാർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 27-8-2020 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേ തന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


പേര് 


വ യ സ് 


പരേതനുമായുള്ള 

ബന്ധം 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബം 


1 


മകൾ 


59 


മത്തായി രാജൻ 


പിതാവ് 


76 


2 


സന്തോഷ് കുമാരി 
സന്തോഷ് കുമാർ 
സജിതകുമാരി 


മകൻ 


56 


3 


മകൾ 


50 


ഏ ക 


മു ക ളിൽ 

പേ രു ചേർത്തിട്ടു ള്ള 

കക്ഷി 
പേരിൽ അ വ കാശ സർട്ടിഫിക്കറ്റ് അനു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തി 
നുള്ളിൽ അടൂർ തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെ ടു ത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാ മൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 
11 
) 


താലൂക്കാഫീസ് , 
അമ്പലപ്പുഴ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


നമ്പർ സി2-38402021 . 


2021 മേയ് 5 . 


Cherthala Taluk 


പരസ്യം 


അവ കാശ 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ചെറുപുഞ്ച 
മുറിയിൽ അനുഗ്രഹ നിവാസ് വീട്ടിൽ അനിൽകുമാർ , കെ . 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ വില്ലേ ജാ ഫീ സർ അന്വേ ഷണ വും 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ 
മാതാവ് ടി വില്ലേജിൽ മല മേക്കര മുറിയിൽ കല്ലീലേത്ത് 
വീട്ടിൽ കമലമ്മ 15-1-2021 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . 
പരേതയുടെ നിയമാനുസൃത അവകാശികൾ ചുവടെ ചേർക്കുന്ന 
വ രാ ണെന്നും പെരിങ്ങ നാട് വില്ലേജാ ഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 


( 1 ) 
നമ്പർ എഫ്4-60102021 , 

2021 ജൂൺ 22 . 
ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം 
വടക്ക് വില്ലേ ജിൽ ക ണ്ണാട്ട് ക രി വീട്ടിൽ കുഞ്ഞു മോൻ 
എന്നയാൾ 6-5-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന് വിവിധ 
ആവശ്യത്തിലേക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ബീന സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടി 
കുഞ്ഞുമോൻ എന്നയാൾ 6-5-2021 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 ( രണ്ട് ) 
പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 

( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


അനിൽകുമാർ , കെ . 


മകൻ 


45 


2 


അനിത , കെ . 


മകൾ 


48 


2 


ബന്ധം 


1 


ബീന 


ഭാര്യ 


50 


മുക ളിൽ പേരു ചേർത്തിട്ടുള്ള 1 , 

കക്ഷി കൾ 
പേരിൽ അ വ കാശ സർട്ടിഫിക്കറ്റ് അനു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തി 
നുള്ളിൽ അടൂർ തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


ലക്ഷ്മി കേശവ് 


മകൾ 


19 


മേൽ പറ ഞ്ഞ വ രാ ണ് പ രേ തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ 

ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
അടുർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


76 


6th JULY 2021 ) 


COMMISSIONERATE OF LAND REVENUE 


4959 


( 4 ) 


നമ്പർ എഫ്4-6154 / 2021 . 


2021 ജൂൺ 21 . 


താ ലൂ ക്കിൽ 
വല്ല യിൽ 


കാക്ക  ാ ത മ മ ഗ ല മ 


( 2 ) 
നമ്പർ എഫ്4-5540 / 2020 . 

2021 ഏപ്രിൽ 26 . 
ആല പ്പു ഴ ജില്ല യിൽ 

ചേർ ത്തല് 
വില്ലേ ജിൽ 

വീട്ടിൽ 
എം . സോമശേഖര പണിക്കർ 15-2-2021 -ാം തീയതിയിൽ മരണ 
പ്പെട്ടുവെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികളെ 
കാണിക്കുന്ന തിന് വിവിധ ആവശ്യത്തിലേക്ക് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഹേമലത , കെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടി എൻ . സോമശേഖര പണിക്കർ 
15-2-2021 -ാം തീയതിയിൽ മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 ( മൂന്ന് പേർ മാത 
മാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് 
വില്ലേജിൽ കമ്പക്കാരൻ കൂട്ടുങ്കൽ വീട്ടിൽ ജോളി പാടിക് 
എന്നവർ 2-6-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന് വിവിധ 
ആവശ്യത്തിലേക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ ഭർത്താവ് കെ . ജി . ഹെൻടി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടി ജോളി പാട്രിക് എന്നവർ 2-6-2021 -ാം തീയതി 
മരണപ്പെട്ടു വെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറ യു ന്ന ( മൂന്ന് ക പേർ 

മാത മാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


3 


( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


പേര് 


പരേതയുമായുള്ള വയസ് 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ക്രമ 
നമ്പർ 


ബന്ധം 


ബം 


1 


കെ . ജി . ഹെൻടി 


ഭർത്താവ് 


58 


1 


ഹേമലത , കെ . 


ഭാര്യ 


67 


2 


അബിന , കെ . എച്ച് . 


മകൾ 


22 


2 


ജയകൃഷ്ണൻ , എസ് . 


മകൻ 


38 


3 


ഹെൽവിൻ , കെ . എച്ച് . 


മകൻ 


18 


3 


ഗോപു , എസ് , 


32 


മൽ പറ ഞ്ഞ വ രാണ് പ രേ തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ 

ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പറ ഞ്ഞ വ രാ ണ് പ രേ തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


നമ്പർ എഫ്4-618482021 . 


2021 ജൂൺ 18 . 


Kuttanad Taluk 


പരസ്യം 


( 1 ) 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തുറ പൂർ 
തെക്ക് വില്ലേ ജിൽ കാക്ക രം ശ്ശേ രിൽ വീട്ടിൽ സതീശൻ 
എന്ന യാൾ 21-11-2020 -ാം തീയതി മരണ പ്പെ ട്ടുവെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന് 
വിവിധ ആവശ്യത്തിലേക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ ബിജിമോൾ , കെ . കെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 

നട ത്തി യ തിൽ ടി സതീ ശ ൻ എന്ന യാൾ 
21-11-2020 -ാം തീയതി മരണ പ്പെട്ടു വെന്നും പരേ തന്റെ 
അ വ കാ ശിക ളായി 

പറ യു ന്ന ( രണ്ട് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 

( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


കുട്ട നാട് 


അന്വ ) ഷണം 


താഴ 


2 


നമ്പർ സി4-2737 / 2021 . 

2021 ഏപ്രിൽ 30 . 
താലൂ ക്കിൽ 

നെടു മുടി വില്ലേജിൽ 
വശ്യ ഭാഗം മുറിയിൽ പൂത്ത ൻ പറമ്പിൽ വീട്ടിൽ 
ആന്റോ ടൻ വിൻ 

മാ ത 

എന്നയാൾ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ നെടുമുടി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വസ്തു ത കൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകന്റെ 
മാതാവ് വൽസമ്മ 28-2-2021 - ൽ മരണപ്പെട്ടിട്ടുള്ള താണ് . 
പരേതയുടെ നിയ മാ നു സ ത അവ കാ ശിക ളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


52 


2 


23 


1 


40 


2 


36 


>> 


ബിജിമോൾ , കെ . കെ . 

ഭാര്യ 

ക്രമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബം 
സുപ്രിയ മകൾ 

മെൻവിൻ വി . മാത 

മകൻ 
മേൽ പറ ഞ്ഞ വ രാണ് പ രേ തന്റെ അ വ കാ ശി ക ൾ 

ആന്റോ ടെവൻവിൻ മാത്യു 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 

ഇപ് കാരം സർട്ടിഫിക്കറ്റ് നൽ കു ന്ന തിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല ആർ ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ട നാട് 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 

തഹശീൽദാർ മുമ്പാകെ സമർപ്പിക്കേണ്ടതാണ് . 
Gaz , No. 2712021 / DTP ( CLR ) . 

77 
Digitally signed by Salim A 
Date : 2021.08.13 09:44:22 
+ 05'30 ' 


Salim A 


